Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012-14 


GOVERN 


* 


കരള 


NMENT OF 


OF KERA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


8th January 2013 
2013 ജനുവരി 8 
18th Pousha 1934 
1934 പൌഷം 18 


വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


വിജ്ഞാപനം 


നമ്പർ എസ് . സി.6 - 35776 / 2012 . 


2012 ഡിസംബർ 13. 


ഡി1- 14317 / 12 എ നമ്പർ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പോലീസ് 
മേധാവി അറിയിച്ചിരിക്കുന്നു . ആയതിനാൽ ഈ വിജ്ഞാപന 
തീയതി മുതൽ 14 ദിവസത്തിനകം ആലപ്പുഴ ജില്ലാ പോലീസ് 
മേധാവി മുമ്പാകെയോ, മാ രാ രി ക്കുളം പോലീസ് 
സബ് ഇൻ സ് പ ക് ടർ മുമ്പാ കെ യോ നിങ്ങൾ 
ഹാജരാകാത്തപക്ഷം അമ്പലപ്പുഴ താലൂക്കിൽ മാരാരിക്കുളം 
തെക്ക് ഗ്രാമപഞ്ചായത്തിൽ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ജോൺകുട്ടി 
മകൻ ഷാരോൺ (32 വയസ്സ്) എന്ന നിങ്ങൾക്കെതിരെ 1973- ലെ 
ക്രിമിനൽ നടപടി നിയമത്തിലെ ( 1974- ലെ 2 -ാം കേന്ദ്ര ആക്ട്) 
82 , 83, 84 , 85, 86 വകുപ്പുകളിലെ വ്യവസ്ഥകൾ ബാധകമാക്ക 
ത്തക്കവിധത്തിൽ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ 
( തടയൽ) നിയമം 2007 സെക്ഷൻ 6 (I) ( a ) പ്രകാരം നടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊള്ളുന്നു . 


കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) 
നിയമം 2007 സെക്ഷൻ 6 (I) ( b ) പ്രകാരം ആലപ്പുഴ 
ജില്ല യിൽ അമ്പലപ്പുഴ താലൂക്കിൽ മാരാരിക്കുളം തെക്ക് 
ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പറമ്പിൽ വീട്ടിൽ ജോൺകുട്ടി മകൻ 
ഷാരോണിനെതിരെ പുറപ്പെടുവിക്കുന്നത്. 

അ മ്പ ല പ്പുഴ താലൂക്ക്, മാരാ രി ക്കു ളം തെക്ക് 
ഗ്രാമപഞ്ചായത്തിൽ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ജോൺകുട്ടി മകൻ 
ഷാരോൺ ( 32 വയസ്സ്) എന്ന് നിങ്ങൾ നിരന്തരം സാമൂഹ്യ 
വിരുദ്ധ പ്രവർ ത്ത ന ങ്ങ ളിലും സമാ ധാ ന ലംഘ ന 
(പവർത്ത ന ങ്ങ ളിലും ഏർപ്പെട്ട് സമൂ ഹ ത്തിൽ പ്രശാന്തി 
നഷ്ടപ്പെടുത്തുന്നുവെന്നും ആയതിനാൽ നിങ്ങൾക്കെതിരെ 
കെ . എ . എ . ( പി ). എ . സെക്ഷൻ 3 (I) പ്രകാരം നടപടി 
സ്വീക രി ക്കു ന്ന തിന് ജില്ലാ പോലീസ് ചീഫ് റിപ്പോർട്ട് 
ചെയ്തിരുന്നു . റിപ്പോർട്ടും ബന്ധപ്പെട്ട രേഖകളും പരിശോധി 
ച്ചതിൽ മേൽവസ്തുത ശരിയാണെന്ന് എനിക്ക് ബോദ്ധ്യ 
പ്പെട്ടതിന്റെ അടിസ്ഥാ ന ത്തിൽ കേരള സാമൂഹ്യ വിരുദ്ധ 
പ്രവർത്തനങ്ങൾ (തടയൽ) നിയമം 2007 സെക്ഷൻ 3 (I) 
പ്രകാരം നിങ്ങളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള 
ഉത്തരവ് (27 - 7 - 2012 - ലെ എസ്. സി . 6 / 35776/ 12 -ാം നമ്പർ 
ഉത്തരവ്) ഞാൻ പുറപ്പെടുവിച്ചിട്ടുള്ളതും ടി ഉത്തരവ് നടപ്പിലാ 
ക്കു ന്ന തി നാ യി ആലപ്പുഴ ജില്ലാ പോലീസ് ചീഫിന് 
നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഉത്തരവ് നടപ്പിൽ 
വരുത്തുവാൻ സാധിക്കാത്ത തരത്തിൽ നിങ്ങൾ ഒളിവിൽ 
കഴിയുകയാണെന്നുള്ള വിശ്വസനീയ വിവരം 30 - 10 - 2012 - ലെ 


കളക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജില്ലാ മജിസ്ട്രേറ്റ് ആന്റ് 
ജില്ലാ കളക്ടർ. 


